06-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ- ഓര്‍മ്മയുടെ യാത്രയാണ്‌ മുഖ്യം, ഓര്‍മ്മയിലൂടെയേ ആയുസ്സ്‌ 
വര്‍ദ്ധിക്കൂ, വികര്‍മ്മം വിനാശമാകൂ, ഓര്‍മ്മയില്‍ കഴിയുന്നവരുടെ അവസ്ഥയും 
വാക്കുകളും പെരുമാറ്റവും വളരെ ഫസ്സ്‌ ക്ലാസായിരിക്കും. 


ചോദ്യം- നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ദേവതകളേക്കാള്‍ കൂടുതല്‍ സന്തോഷം ഉണ്ടായിരിക്കണം- എന്തുകൊണ്ട്‌? 
ഉത്തരം- എന്തുകൊണ്ടെന്നാല്‍ നിങ്ങള്‍ക്ക്‌ ഇപ്പോള്‍ വളരെ വലിയ ലോട്ടറി ലഭിച്ചിരിക്കുന്നു. ഭഗവാന്‍ 
നിങ്ങളെ പഠിപ്പിക്കുകയാണ്‌. സത്യയുഗത്തില്‍ ദേവതയാണ്‌ ദേവീ- ദേവന്മാരെ പഠിപ്പിക്കുക. ഇവിടെ മനു 
ഷ്യന്‍ മനുഷ്യരെ പഠിപ്പിക്കുന്നു എന്നാല്‍ നിങ്ങള്‍ ആത്മാക്കളെ സ്വയം പരമാത്മാവ്‌ പഠിപ്പിക്കുകയാണ്‌. 
നിങ്ങള്‍ ഇപ്പോള്‍ സ്വദര്‍ശനച്രകധാരിയായി മാറുകയാണ്‌. നിങ്ങളില്‍ മുഴുവന്‍ ജ്ഞാനവുമുണ്ട്‌. ദേവത 
കളില്‍ ഈ ജ്ഞാനംപോലുമില്ല. 


ഗീതം- ഉണരൂ പ്രിയതമകളേ ഉണരൂ..................... 


ഓംശാന്തി. പുതിയയുഗത്തില്‍ ദേവീദേവന്മാരാണ്‌ ഉണ്ടാവുക. അവരും മനുഷ്യര്‍ തന്നെയാണ്‌ എന്നാല്‍ 
അവരുടെ ഗുണങ്ങള്‍ ദേവതകള്‍ക്കു സമാനമാണ്‌. അവരാണ്‌ വൈഷ്ണവര്‍, ഡബിള്‍ അഹിംസകര്‍. 
ഇപ്പോള്‍ മനുഷ്യര്‍ ഡബിള്‍ ഹിംസകരാണ്‌, ഉപ്രദവിക്കുകയും ചെയ്യുന്നു, കാമകഠാരിയും പ്രയോഗിക്കു 
ന്നു. ഇതിനെയാണ്‌ മൃത്യുലോകം എന്നു പറയുന്നത്‌, ഇവിടെ മുഴുവന്‍ വികാരീ മനുഷ്യരാണ്‌ വസിക്കു 
ന്നത്‌. അതിനെ ദേവലോകം എന്നാണ്‌ പറയുക അവിടെ ദേവീ ദേവന്മാരാണ്‌ വസിക്കുന്നത്‌. അവര്‍ 
ഡബിള്‍ അഹിംസകരായിരുന്നു. അവര്‍ക്കും രാജ്യമുണ്ടായിരുന്നു. കല്പത്തിന്റെ ആയുസ്സ്‌ ലക്ഷക്കണ 
ക്കിന്‌ വര്‍ഷങ്ങളാക്കിയതിനാല്‍ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തപോലും വരുന്നില്ല. ഇപ്പോള്‍ കല്പ 
ത്തിന്റെ ആയുസ്സ്‌ കുറച്ചുകൊണ്ടിരിക്കുകയാണ്‌. ചിലര്‍ 7 ആയിരം വര്‍ഷം എന്നു പറയുന്നു, ചിലര്‍ 10 
ആയിരം വര്‍ഷം എന്നു പറയുന്നു. ഇതും കുട്ടികള്‍ക്ക്‌ അറിയാം അച്ഛനാണ്‌ ഉയര്‍ന്നതിലും ഉയര്‍ന്ന ഭഗ 
വാന്‍ നമ്മള്‍ അവരുടെ കുട്ടികളാണ്‌ നമ്മള്‍ ശാന്തിധാമത്തില്‍ വസിക്കുന്നവരാണ്‌. നമ്മള്‍ വഴികാട്ടിക 
ളാണ്‌ വഴി പറഞ്ഞുകൊടുക്കുകയാണ്‌. ഈ യാത്രയെ വര്‍ണ്ണിക്കുക സാധ്യമല്ല. ഗീതയില്‍ മന്മനാഭവ 
എന്ന പദം തീര്‍ച്ചയായുമുണ്ട്‌. പക്ഷേ അതിന്റെ അര്‍ത്ഥം എന്താണ്‌? സ്വയം ആത്മാവാണെന്നു മനസ്സി 
ലാക്കി അച്ഛനെ ഓര്‍മ്മിക്കു, ഇത്‌ ആരുടേയും ബുദ്ധിയില്‍ വരുന്നില്ല. എപ്പോള്‍ ബാബ വന്ന്‌ മനസ്സിലാ 
ക്കിത്തരുന്നുവോ അപ്പോഴേ ആരുടേയെങ്കിലും ബുദ്ധിയില്‍ ഇത്‌ വരൂ. ഈ സമയം നിങ്ങള്‍ മനുഷ്യനില്‍ 
നിന്നും ദേവതയാവുകയാണ്‌. ഇവിടെയുള്ളത്‌ മനുഷ്യരാണ്‌, ദേവതകള്‍ സത്യയുഗത്തിലാണുണ്ടാവുക. 
അതുകൊണ്ട്‌ നിങ്ങളിപ്പോള്‍ മനുഷ്യനില്‍ നിന്നും ദേവതയായി മാറുകയാണ്‌. ഇത്‌ നിങ്ങളുടെ ഈശ്വ 
രീയ മിഷനാണ്‌. നിരാകാരനായ പരമാത്മാവിനെ മനുഷ്യര്‍ക്ക്‌ ആര്‍ക്കും മനസ്സിലാക്കാന്‍ സാധിക്കില്ല. 
നിരാകാരന്‌ കൈയ്യും കാലും എവിടെനിന്നുവന്നു. കൃഷ്ണനാണെങ്കില്‍ കൈയ്യും കാലും എല്ലാമുണ്ട്‌. 
ഭക്തിമാര്‍ഗ്ഗത്തില്‍ എത്ര ശാസ്ത്രങ്ങളാണ്‌ ഉണ്ടാക്കിയിരിക്കുന്നത്‌. ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികളുടെ കൈവശം 
അനവധി ചിത്രങ്ങളുണ്ട്‌. ചിത്രം കാണുമ്പോള്‍ ഓര്‍മ്മവരും ഇന്ന ചിത്രത്തില്‍ നിന്ന്‌ ഈ കാര്യം മനസ്സി 
ലാക്കിക്കൊടുക്കണം, ഇനിയും കൂടുതല്‍ ചിത്രങ്ങള്‍ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും മുകളില്‍ ആത്മാ 
ക്കളെയും കാണിക്കണം. ആത്മാക്കളെ മാത്രം കാണാന്‍ കഴിയണം. പിന്നീട്‌ സൂക്ഷ്മ വതനം, അതിനു 
താഴെ മനുഷ്യലോകവും ഉണ്ടാക്കണം. മനുഷ്യര്‍ അവസാനം വന്നിട്ട്‌ പിന്നീട്‌ മുകളിലേയ്ക്ക്‌ കയറുന്നത്‌ 
എങ്ങനെയാണ്‌ എന്നത്‌ കാണിക്കണം. ദിനംപ്രതി ദിനം പുതിയ കണ്ടുപിടിത്തങ്ങള്‍ വന്നുകൊണ്ടിരിക്കും. 
ഇപ്പോള്‍ എത്ര ചിത്രങ്ങളുണ്ടോ, അത്രയും സേവനവും ചെയ്യണം. പിന്നീട്‌ മനുഷ്യര്‍ പെട്ടെന്നു തന്നെ 
മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങള്‍ ഉണ്ടാക്കും. വൃക്ഷം വളരെ പെട്ടെന്ന്‌ വൃദ്ധി പ്രാപിക്കും. കല്പം 
മുമ്പ്‌ ആര്‍ എന്ത്‌ പദവി നേടിയോ എന്ത്‌ റിസള്‍ട്ട്‌ വന്നോ അതുതന്നെയാവും ഉണ്ടാവുക. പിന്നാലെ വരു 
ന്നവര്‍ക്ക്‌ മാലയിലെ മണിയാവാന്‍ സാധിക്കില്ല എന്നല്ല. അവരും വരും. അതിതീവ്രമായ ഭക്തി ചെയ്യുന്ന 
വര്‍ രാവും പകലും ഭക്തി ചെയ്യുന്നതില്‍ മുഴുകിയിരിക്കും, അതിനാല്‍ അവര്‍ക്ക്‌ സാക്ഷാത്ക്കാരമുണ്ടാ 
കുന്നു. ഇവിടെയും അതുപോലെയുണ്ടാകും. രാവും പകലും പരിശ്രമിച്ച്‌ പതിതത്തില്‍ നിന്നും പാവന 
മായി മാറും. എല്ലാവര്‍ക്കും ചാന്‍സുണ്ട്‌. അവസാനം കുറച്ചുപേര്‍ ബാക്കിയാകില്ല. ്രാമ അങ്ങനെയാണ്‌ 
ഉണ്ടാക്കിയിരിക്കുന്നത്‌, ആരും ബാക്കിയുണ്ടാകില്ല. എല്ലാഭാഗത്തും സന്ദേശം നല്‍കണം. ശാസ്ത്രത്തി 
ലുണ്ട്‌ ഒരാള്‍ ബാക്കിയായി അവര്‍ പരാതി പറഞ്ഞു. ഈ ചിത്രങ്ങള്‍ പ്രതങ്ങളിലും വരും. നിങ്ങള്‍ക്കും 
നിമന്ത്രണം ലഭിച്ചുകൊണ്ടിരിക്കും. എല്ലാവര്‍ക്കും മനസ്സിലാകും അച്ഛന്‍ വന്നിരിക്കുന്നു. എപ്പോള്‍ പൂര്‍ണ്ണ 


നിശ്ചയം വരുന്നുവോ അപ്പോള്‍ ഓടും. വാര്‍ത്തകള്‍ വന്നുകൊണ്ടേയിരിക്കും. നവയുഗം എന്ന്‌ സത്യയു 
ഗത്തേയാണ്‌ പറയുക. നവയുഗം എന്നപേരില്‍ പ്രതങ്ങളും ഇറങ്ങുന്നുണ്ട്‌. പറയുന്നത്‌ ന്യൂ ഡെല്‍ഹി 
എന്നാണ്‌ പക്ഷേ ന്യൂ ഡെല്‍ഹിയില്‍ ഈ പഴയ കോട്ടയും അഴുക്കുകളുമൊന്നും ഉണ്ടാവില്ല. ഇപ്പോള്‍ 
സര്‍വ്വസാധനങ്ങളും അഴുക്കു നിറഞ്ഞ്‌ മോശമായിരിക്കുന്നു. സത്യയുഗത്തില്‍ തത്വങ്ങള്‍ പോലും ഓര്‍ഡ 
റിലായിരിക്കും. ഇവിടെയാണെങ്കില്‍ 5 തത്വങ്ങളും തമോപ്രധാനമാണ്‌. അവിടെ സര്‍വ്വതത്വങ്ങളും സതോ 
പ്രധാനമായതിനാല്‍ സര്‍വ്വതില്‍ നിന്നും സുഖമാണ്‌ ലഭിക്കുക. ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടാകില്ല. 
അതിന്റെ പേരാണ്‌ സ്വര്‍ഗ്ഗം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളാണ്‌ മനസ്സാലാക്കുന്നത്‌ ഇപ്പോള്‍ നിങ്ങള്‍ക്കു 
മനസ്സിലായി നമ്മള്‍ തീര്‍ത്തും തമോപ്രധാനമായിരിക്കുന്നു. സതോപ്രധാനമായി മാറുന്നതിനായി പുരു 
ഷാര്‍ത്ഥം ചെയ്ത്‌ ലക്ഷ്യത്തിലേയ്ക്ക്‌ കയറുകയാണ്‌ ബാക്കി എല്ലാവരും അന്ധകാരത്തിലാണ്‌. നമ്മള്‍ 
പ്രകാശത്തിലാണ്‌. നമ്മള്‍ മുകളിലേയ്ക്ക്‌ പോവുകയാണ്‌ ബാക്കി എല്ലാവരും താഴെ വീണുകൊണ്ടിരി 
ക്കുകയാണ്‌. നിങ്ങള്‍ കുട്ടികള്‍ ഈ കാര്യങ്ങളെല്ലാം വിചാര സാഗര മഥനം ചെയ്യണം. ശിവബാബ പഠി 
പ്പിക്കുന്നയാളാണ്‌. അതിനാല്‍ ബാബയ്ക്ക്‌ മനനം ചെയ്യേണ്ടതില്ല. (ബഹ്മാവിന്‌ മനനം ചെയ്യണം. നിങ്ങള്‍ 
എല്ലാവരും വിചാര സാഗര മഥനം ചെയ്താണ്‌ മനസ്സിലാക്കിക്കൊടുക്കുന്നത്‌. ചിലരാണെങ്കില്‍ മനനം 
ചെയ്യുന്നേയില്ല. പഴയലോകം തന്നെ ഓര്‍മ്മ വരുന്നു. ബാബ പറയുന്നു പഴയലോകത്തെ പൂര്‍ണ്ണമായും 
മറക്കു. പക്ഷേ ബാബയ്ക്ക്‌ അറിയാം- നമ്പര്‍വൈസ്‌ പുരുഷാർത്ഥം അനുസരിച്ച്‌ രാജധാനി സ്ഥാപിതമാ 
വുകയാണ്‌. ബാബ പറയുന്നു ഞാന്‍ വന്ന്‌ രാജധാനി സ്ഥാപിച്ച്‌ ബാക്കി എല്ലാവരേയും തിരിച്ച്‌ കൊണ്ടു 
പോകുന്നു. അവര്‍ കേവലം തന്റെ ധര്‍മ്മത്തെ സ്ഥാപിക്കുക മാത്രം ചെയ്യുന്നു. അവരുടെ പിന്നാലെ 
അവരുടെ ധര്‍മ്മത്തിലുള്ളവരും വന്നുകൊണ്ടിരിക്കും. അവരെക്കുറിച്ച്‌ എന്ത്‌ മഹിമയാണ്‌ പാടുക. മഹി 
മയുള്ളത്‌ നിങ്ങള്‍ക്കാണ്‌. ആദി സനാതന ദേവീദേവതാ ധര്‍മ്മത്തെയാണ്‌ ഹീറോ ഹീറോയിന്‍ എന്നു 
പറയുന്നത്‌. വ്രജതുല്യമായ ജീവിതമെന്നും കക്കയ്ക്കു സമാന ജീവിതം എന്നും നിങ്ങളെക്കുറിച്ചാണ്‌ 
പാടിയിരിക്കുന്നത്‌. വീണ്ടും നിങ്ങള്‍ കുടുമയില്‍ നിന്നും വീണ്‌ ഏറ്റവും താഴെയെത്തുന്നു. ഈ സമ 
യത്ത്‌ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ദേവതകളേക്കാള്‍ സന്തോഷം ഉണ്ടായിരിക്കണം എന്തുകൊണ്ടെന്നാല്‍ 
നിങ്ങള്‍ക്ക്‌ ഇപ്പോള്‍ ലോട്ടറി അടിച്ചിരിക്കുകയാണ്‌. നിങ്ങളെ ഇപ്പോള്‍ പഠിപ്പിക്കുന്നത്‌ ഭഗവാനാണ്‌. അവി 
ടെയാണെങ്കില്‍ ദേവതയാണ്‌ ദേവീ ദേവന്മാരെ പഠിപ്പിക്കുന്നത്‌. ഇവിടെയോ മനുഷ്യന്‍ മനുഷ്യരെ പഠി 
പ്പിക്കുന്നു എന്നാല്‍ നിങ്ങള്‍ ആത്മാക്കളെ പരമാത്മാവാണ്‌ പഠിപ്പിക്കുന്നത്‌. വ്യത്യാസം വന്നില്ലേ. 


നിങ്ങള്‍ ബ്രാഹ്മണര്‍ രാമരാജ്യത്തേയും രാവണരാജ്യത്തേയും മനസ്സിലാക്കി. ഇപ്പോള്‍ നിങ്ങള്‍ എത്ര 
ത്തോളം ശ്രീമതം അനുസരിച്ച്‌ നടക്കുന്നുവോ അത്രയും ഉയര്‍ന്ന പദവി നേടും. അജ്ഞാനകാലത്ത്‌ 
എന്ത്‌ ചെയ്താലും അതെല്ലാം തലതിരിഞ്ഞ കാര്യങ്ങളാകുന്നു. കുഞ്ഞായിരിക്കുമ്പോള്‍ ബുദ്ധി വളരെ 
നിര്‍മ്മലമായിരിക്കും പിന്നീട്‌ ബാലകരുടെ ബുദ്ധിയാകും. 16-17 വര്‍ഷങ്ങള്‍ക്കുശേഷം വിവാഹനിശ്ചയം 
ചെയ്യുന്നു. ഇന്നുകാലങ്ങളില്‍ സ്ഥിതി വളരെ മോശമാണ്‌. മടിയിലിരിക്കുന്ന കുട്ടിയുടെ വിവാഹനിശ്ചയം 
പോലും നടത്തുന്നു. പിന്നീട്‌ കൊടുക്കല്‍ വാങ്ങല്‍ ആരംഭിക്കുന്നു. അവിടെ വിവാഹങ്ങള്‍ എത്ര രാജകീ 
യമായിരിക്കും. നിങ്ങള്‍ എല്ലാം സാക്ഷാത്ക്കാരത്തിലൂടെ കണ്ടിട്ടുണ്ട്‌. നിങ്ങള്‍ മുന്നോട്ട്‌ പോകുന്തോറും 
എല്ലാം സാക്ഷാത്ക്കാരത്തിലൂടെ കാണാന്‍ തുടങ്ങും. നല്ല ഫസ്റ്റ്‌ ക്ലാസ്‌ യോഗികളായ കുട്ടികളുടെ ആയുസ്സ്‌ 
വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കും. അച്ഛന്‍ പറയുന്നു യോഗത്തിലൂടെ തന്റെ ആയുസ്സിനെ വര്‍ദ്ധിപ്പിക്കു. യോഗ 
ത്തില്‍ ഞാന്‍ തണുപ്പനാണ്‌ എന്ന്‌ കുട്ടികള്‍ മനസ്സിലാക്കുന്നുണ്ട്‌. ഓര്‍മ്മയില്‍ ഇരിക്കാനായി തലയിട്ട്‌ ഉട 
യ്ക്കുന്നു എന്നിട്ടും സാധിക്കുന്നില്ല. മിനിറ്റിന്‌ മിനിറ്റിന്‌ മറന്നുപോകുന്നു. വാസ്തവത്തില്‍ ഇവിടെയുള്ള 
വരുടെ ചാര്‍ട്ട്‌ വളരെ നല്ലതായിരിക്കണം. പുറത്തുള്ളവരാണെങ്കില്‍ ജോലി വേലകളില്‍ മുഴുകുന്നവരാ 
ണ്‌. ബാബയെ ഓര്‍മ്മിച്ച്‌ ഓര്‍മ്മിച്ച്‌ നിങ്ങള്‍ക്ക്‌ ഇവിടെത്തന്നെ സതോപ്രധാനമായി മാറണം. ഭോജനം 
ഉണ്ടാക്കുമ്പോഴും ജോലികള്‍ ചെയ്യുമ്പോഴുമായി കുറഞ്ഞത്‌ 8 മണിക്കൂര്‍ എന്നെ ഓര്‍മ്മിക്കു എങ്കില്‍ 
അന്തിമത്തില്‍ കര്‍മ്മാതീത അവസ്ഥയിലെത്തും. ഞാന്‍ 6-8 മണിക്കൂര്‍ യോഗത്തില്‍ ഇരിക്കുന്നുണ്ട്‌ എന്ന്‌ 
ആരെങ്കിലും പറഞ്ഞാല്‍ ബാബ അത്‌ വിശ്വസിക്കില്ല. വളരെപ്പേര്‍ ലജ്ജ കാരണത്താല്‍ ചാര്‍ട്ട്‌ എഴുതുന്നി 
ല്ല. അര മണിക്കൂര്‍ പോലും ഓര്‍മ്മയില്‍ ഇരിക്കാന്‍ സാധിക്കുന്നില്ല. മുരളി കേള്‍ക്കുക എന്നത്‌ ഓര്‍മ്മയ 
ല്ല, അപ്പോള്‍ ധനമാണ്‌ സമ്പാദിക്കുന്നത്‌. യോഗം ചെയ്യുമ്പോള്‍ കേള്‍ക്കാന്‍ പോലും കഴിയില്ല. ചില 
കുട്ടികള്‍ ഇങ്ങനെ എഴുതും ഓര്‍മ്മയില്‍ മുരളി കേട്ടു, പക്ഷേ അത്‌ ഓര്‍മ്മയാണോ. ബാബ സ്വയം പറ 
യുന്നു ഞാന്‍ മിനിറ്റിന്‌ മിനിറ്റിന്‌ മറന്നുപോകുന്നു. ഓര്‍മ്മയില്‍ ഭോജനം കഴിക്കാന്‍ ഇരിക്കുന്നു, ബാബാ 
അങ്ങ്‌ അഭോക്താവാണ്‌, അതിനാല്‍ ബാബാ അങ്ങും കഴിക്കുന്നുണ്ട്‌, ഞങ്ങളും കഴിക്കുകയാണ്‌ എന്ന്‌ 
എങ്ങനെ പറയാന്‍ സാധിക്കും. ചില ചിലകാര്യങ്ങളില്‍ ബാബ കൂടെയുണ്ട്‌ എന്ന്‌ പറയുന്നു. മുഖ്യമായത്‌ 
ഓര്‍മ്മയുടെ യാത്രയാണ്‌. മുരളി എന്നത്‌ തീര്‍ത്തും വേറിട്ട ഒരു വിഷയമാണ്‌. ഓര്‍മ്മയിലൂടെയാണ്‌ പാവ 
നമായി മാറുന്നത്‌. ആയുസ്സ്‌ വര്‍ദ്ധിക്കുന്നു. മുരളി കേട്ടു അതിലും ബാബ ഉണ്ടായിരുന്നല്ലോ എന്നല്ല. 


മുരളി കേള്‍ക്കുന്നതിലൂടെ വികര്‍മ്മം വിനാശമാവുകയില്ല. പരിശ്രമമുണ്ട്‌. ബാബയ്ക്കറിയാം ചിലകുട്ടി 
കള്‍ക്ക്‌ ബാബയെ ഓര്‍മ്മിക്കാനെ സാധിക്കുന്നില്ല. ഓര്‍മ്മയില്‍ ഇരിക്കുന്നവരുടെ അവസ്ഥ, വാക്കുകള്‍, 
പെരുമാറ്റം എല്ലാം വ്യത്യസ്തമായിരിക്കും. ഓര്‍മ്മയിലൂടെ മാത്രമേ സതോപ്രധാനമായി മാറുക്യുള്ളു. 
പക്ഷേ മായ തീര്‍ത്തും വിവേകശുന്യരാക്കി മാറ്റുന്നു. ഒരുപാട്‌ പേര്‍ക്ക്‌ അസുഖങ്ങള്‍ ഉണ്ടാകുന്നു. ഇതു 
വരെ ഇല്ലാതിരുന്ന മോഹം അപ്പോള്‍ ഉണ്ടാകുന്നു. അതില്‍ കുടുങ്ങി മരിച്ചുപോകുന്നു. വളരെ പരിശ്രമ 
മുള്ള കാര്യമാണ്‌. മുരളി കേള്‍ക്കുക എന്നത്‌ വേറിട്ട കാര്യമാണ്‌. ഇത്‌ ധനം സമ്പാദിക്കുന്നതിനുള്ള വിധി 
യാണ്‌, ഇതിലൂടെ ആയുസ്സ്‌ വര്‍ദ്ധിക്കുന്നില്ല, പാവനമായി മാറുന്നില്ല, വികര്‍മ്മം വിനാശമാവുകയില്ല. വളരെ 
യധികം പേര്‍ മുരളി കേള്‍ക്കുന്നുണ്ട്‌. എന്നിട്ടും വികാരങ്ങളില്‍ വീണുകൊണ്ടിരിക്കുന്നു. സത്യം പറയു 
ന്നില്ല. പവിത്രമായിരിക്കാന്‍ സാധിക്കുന്നില്ലെങ്കില്‍ പിന്നെന്തിനാണ്‌ ഇവിടേയ്ക്ക്‌ വരുന്നത്‌? എന്ന്‌ ബാബ 
ചോദിക്കുന്നു. അപ്പോള്‍ പറയും ബാബാ ഞാന്‍ അജാമിലനാണ്‌. ഇവിടെ വന്നാലല്ലേ പാവനമാകാന്‍ 
സാധിക്കൂ. ഇവിടെ വരുന്നതിലൂടെ കുറച്ച്‌ നേരെയാകും അല്ലാതെ മറ്റെവിടെപ്പോകും. വഴി ഇതുതന്നെയാ 
ണ്‌. ഇങ്ങനെയുള്ളവരും വരാറുണ്ട്‌. എപ്പോഴെങ്കിലും ഒരിയ്ക്കല്‍ ലക്ഷ്യത്തില്‍ അമ്പ്‌ ഏല്‍ക്കും. ബാബ 
ഇവിടെ വരുന്നതിനേക്കുറിച്ചും പറയുന്നു- ഇവിടേയ്ക്ക്‌ അപവിത്രമായവര്‍ വരരുത്‌. ഇത്‌ ഇന്ദ്രസഭയാണ്‌. 
ഇപ്പോള്‍ വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്‌. ഒരു ദിവസം ഈ ആജ്ഞ പുറപ്പെടുവിക്കും, അപ്പോള്‍ പക്കാ 
ഉറപ്പുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളു. അപ്പോള്‍ മനസ്സിലാക്കും ഇത്‌ അങ്ങനെയുള്ള സംഘടന 
യാണ്‌, അപവിത്രമായ ആര്‍ക്കും ഉള്ളിലേയ്ക്ക്‌ പോകാന്‍ സാധിക്കില്ല. ഇത്‌ ആരുടെ സഭയാണ്‌ എന്നത്‌ 
നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ അറിയാം. നമ്മള്‍ ഭഗവാന്‍, ഈശ്വരന്‍, സോമനാഥന്‍, ബബൂല്‍നാഥനുമുന്നിലാണ്‌ 
ഇരിക്കുന്നത്‌. അവര്‍ തന്നെയാണ്‌ പാവനമാക്കിമാറ്റുന്നയാള്‍. ഇനി അവസാനമാകുമ്പോള്‍ വളരെയധി 
കംപേര്‍ വരും പിന്നീട്‌ ബഹളമുണ്ടാക്കാന്‍ ആര്‍ക്കും സാധിക്കില്ല. ഈ ധര്‍മ്മത്തിലുള്ളവര്‍ ആരാണോ 
അവര്‍ വരും. ആര്യസമാജത്തിലുള്ളവരും ഹിന്ദുക്കളാണ്‌. കേവലം മഠത്തേയും വഴിയേയും വേര്‍പെടു 
ത്തിയിരിക്കുന്നു. സത്യയുഗത്തിലാണ്‌ ദേവതകള്‍ ഉണ്ടാവുക. ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണ്‌. വാസ്ത 
വത്തില്‍ ഹിന്ദു എന്ന ധര്‍മ്മം തന്നെയില്ല, ഹിന്ദുസ്ഥാന്‍ എന്നത്‌ ദേശത്തിന്റെ നാമമാണ്‌. നിങ്ങള്‍ കുട്ടി 
കള്‍ ഇരിക്കുമ്പോഴും എഴുന്നേല്‍ക്കുമ്പോഴും നടക്കുമ്പോഴും സ്വദര്‍ശന ച്രകധാരിയായി മാറണം. 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ പഠിക്കുന്ന കാര്യങ്ങള്‍ ഓര്‍മ്മവേണ്ടേ. മുഴുവന്‍ ച്രകവും ബുദ്ധിയിലുണ്ട്‌. ദേവതകളും 
നിങ്ങളും തമ്മില്‍ അല്പം വ്യത്യാസമുണ്ട്‌. പക്കാ സ്വദര്‍ശന ച്രകധാരിയായി മാറിക്കഴിഞ്ഞാല്‍ വിഷ്ണു 
കുലത്തിലേതാവും. നിങ്ങള്‍ക്ക്‌ അറിയാം നമ്മള്‍ ഇവരായി മാറുകയാണ്‌. ആ ദേവതകള്‍ ഫൈനലാണ്‌. 
നിങ്ങള്‍ കര്‍മ്മാതീത അവസ്ഥയില്‍ എത്തുമ്പോഴേ ഫൈനലില്‍ എത്തൂ. ശിവബാബ നിങ്ങളെ സ്വദര്‍ശന 
ച്രകധാരിയാക്കി മാറ്റുകയാണ്‌. ബാബയില്‍ ജ്ഞാനമുണ്ടല്ലോ. ബാബയാണ്‌ നിങ്ങളെ ഇങ്ങനെയാക്കി 
മാറ്റുന്നത്‌. നിങ്ങളാണ്‌ ആയി മാറുന്നത്‌. ബ്രാഹ്മണനായിട്ട്‌ പിന്നീട്‌ ദേവതയായി മാറും. ഇപ്പോള്‍ എങ്ങനെ 
നിങ്ങള്‍ക്ക്‌ ഈ അലങ്കാരങ്ങള്‍ നല്‍കും. ഇപ്പോള്‍ നിങ്ങള്‍ പുരുഷാര്‍ത്ഥികളാണ്‌. പിന്നീട്‌ നിങ്ങള്‍ വിഷ്ണു 
വിന്റെ കുലത്തിലേതായി മാറും. സത്യയുഗം വൈഷ്ണവ കുലമല്ലേ. അതിനാല്‍ ഇങ്ങനെയായി മാറണം. 
നിങ്ങള്‍ക്ക്‌ മധുരമായി മാറണം. അതും ഇതും സംസാരിക്കുന്നതിനേക്കാള്‍ നല്ലത്‌ സംസാരിക്കാതിരിക്കു 
ന്നതാണ്‌. ഒരു ദൃഷ്ടാന്തമുണ്ട്‌- രണ്ടുപേര്‍ തമ്മില്‍ അടികൂടി, സന്യാസി പറഞ്ഞു വായില്‍ നാണയമിടു. 
ഒരിയ്ക്കലും പുറത്ത്‌ എടുക്കരുത്‌. പിന്നീട്‌ പ്രതികരിക്കാന്‍ സാധിച്ചില്ല. ട വികാരങ്ങളെ വിജയിക്കുക 
എന്നത്‌ അമ്മായിയുടെ വീട്ടില്‍ പോകുന്നതുപോലെ എളുപ്പമല്ല. ചിലര്‍ തന്റെ അനുഭവങ്ങളും പറയാറു 
ണ്ട്‌- എന്റെയുള്ളില്‍ വളരെയധികം ക്രോധമുണ്ടായിരുന്നു, ഇപ്പോള്‍ ഒരുപാടു കുറവുണ്ട്‌. വളരെ മധുര 
മായി മാറണം. ഇന്നലെ നിങ്ങള്‍ ഈ ദേവതകളുടെ മഹിമ പാടുകയായിരുന്നു. ഇന്ന്‌ നിങ്ങള്‍ മനസ്സിലാ 
ക്കുന്നുണ്ട്‌ നമ്മള്‍ അതായി മാറിക്കൊണ്ടിരിക്കുകയാണ്‌. നമ്പര്‍വൈസായാണ്‌ മാറുന്നത്‌. ആരാണോ 
സേവനം ചെയ്യുന്നത്‌ അവരുടെ പേര്‍ ബാബ തീര്‍ച്ചയായും പറയും. വഴി പറഞ്ഞുകൊടുക്കണം. നമ്മുക്ക്‌ 
മുമ്പ്‌ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോള്‍ എത്ര ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ആരാണോ നല്ലരീതിയില്‍ 
ധാരണ ചെയ്യാത്തത്‌ അവരുടെ റിപ്പോര്‍ട്ടും വരുന്നുണ്ട്‌. ബാബാ ഇവരില്‍ വളരെയധികം ക്രോധമുണ്ട്‌. 
ബാബയ്ക്ക്‌ അറിയാം ഇവര്‍ക്ക്‌ ആത്മീയ സേവനം ചെയ്യാന്‍ സാധിക്കില്ല അതിനാല്‍ സ്ഥുലസേവനം 
ഏല്‍പ്പിക്കുന്നു. ബാബയുടെ ഓര്‍മ്മയില്‍ ഇരുന്നുകൊണ്ട്‌ സേവനം ചെയ്താല്‍ അഹോ ഭാഗ്യം. പര 
സ്പരം ഓര്‍മ്മയുണര്‍ത്തിക്കൊണ്ടിരിക്കു. ഓര്‍മ്മയിലൂടെ വളരെ അധികം ബലം ലഭിക്കും. ഓര്‍മ്മിക്കുന്ന 
വര്‍ പിന്നീട്‌ ചാര്‍ട്ട്‌ വെയ്ക്കണം. ചാര്‍ട്ടിലൂടെ മനസ്സിലാക്കാന്‍ സാധിക്കും. ഓരോരുത്തര്‍ക്കും ബാബ 
ശ്രദ്ധ നല്‍കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ളവര്‍ ശാന്തി യാചിക്കുന്നു. തീര്‍ച്ചയായും എപ്പോഴോ ഒരി 
യ്ക്കല്‍ വിശ്വത്തില്‍ ശാന്തി ഉണ്ടായിരുന്നു. സത്യയുഗത്തില്‍ അശാന്തമാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകി 
ല്ല. മധുരമായ അച്ഛനും മധുരമായ മക്കളും ചേര്‍ന്ന്‌ മുഴുവന്‍ വിശ്വത്തെയും മധുരമാക്കുന്നു. ഇപ്പോള്‍ 
മധുരം എവിടെയുണ്ട്‌. മരണം തന്നെ മരണമാണ്‌ എല്ലായിടത്തും. ഈ കളി അനേകം തവണയുണ്ടായി 
ട്ടുണ്ട്‌ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവസാനിക്കുക സാധ്യമല്ല. ച്രകം കറങ്ങിക്കൊണ്ടേയിരിക്കും. 


ശരി! 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1). വികര്‍മ്മത്തെ വിനാശമാക്കുന്നതിനായും ആയുസ്സ്‌ വര്‍ദ്ധിപ്പിക്കുന്നതിനായും ഓര്‍മ്മയുടെ യാത്ര തീര്‍ച്ച 
യായും ചെയ്യണം. ഓര്‍മ്മയിലൂടെയേ പാവനമാവുകയുളളു അതിനാല്‍ ഒര്‍മ്മയുടെ ചാര്‍ട്ട്‌ കുറഞ്ഞത്‌ 8 
മണിക്കൂറെങ്കിലും വേണം 


2). ദേവതകള്‍ക്കു സമാനം മധുരമായി മാറണം. മോശമായ വാക്കുകളില്‍ സംസാരിക്കുന്നതിനേക്കാള്‍ 
നല്ലത്‌ സംസാരിക്കാതിരിക്കുന്നതാണ്‌. ആത്മീയമോ സ്ഥൂലമോ ആയ സേവനങ്ങള്‍ ചെയ്യുമ്പോഴും ബാബ 
യുടെ ഓര്‍മ്മയുണ്ടെങ്കില്‍ അത്‌ മഹാഭാഗ്യമാണ്‌. 


വരദാനം- കമലപുഷ്പത്തിന്റെ അടയാളത്തെ ബുദ്ധിയില്‍ വെച്ച്‌, ഞാന്‍ ഇതിന്‌ ഉദാഹര 
ണമാണെന്നു മനസ്സിലാക്കുന്നവരായ സ്നേഹിയും വേറിട്ടവരുമായി ഭവിയ്ക്കട്ടെ! 


പ്രവൃത്തിയില്‍ ഇരിക്കുന്നവരുടെ അടയാളമാണ്‌ കമലപുഷ്പം. അതിനാല്‍ കമലപുഷ്പമായി മാറി കാര്യ 
ങ്ങളെ പ്രാവര്‍ത്തികമാക്കു. അഥവാ കാര്യങ്ങളെ പ്രാവര്‍ത്തിമാക്കുന്നില്ലെങ്കിൽ കമലപുഷ്പമാകാന്‍ സാധി 
ക്കില്ല. അതിനാല്‍ കമലപുഷ്പമെന്ന അടയാളത്തെ ബുദ്ധിയില്‍ വെച്ച്‌ ഞാന്‍ സ്വയം അതിന്‌ ഉദാഹരണ 
മാണെന്നു മനസ്സിലാക്കി മുന്നോട്ടുപോകു. സേവനങ്ങള്‍ ചെയ്തുകൊണ്ടും സ്നേഹിയും വേറിട്ടവരുമാ 
യിരിക്കു. കേവലം സ്നേഹി മാത്രമാകരുത്‌ പകരം വേറിട്ട സ്ഥിതിയില്‍ ഇരുന്നുകൊണ്ട്‌ സ്നേഹിയാകു 
എന്തുകൊണ്ടെന്നാല്‍ സ്നേഹം ആകര്‍ഷണത്തിന്റെ രൂപത്തിലേയ്ക്ക്‌ മാറാറുണ്ട്‌, അതിനാല്‍ സ്നേഹിയും 
വേറിട്ടവരുമായി മാറി ഏതു സേവനവും ചെയ്യൂ. 


സ്ലോഗന്‍- സ്നേഹത്തിന്റെ ഛത്രഛായയ്ക്കുള്ളിലേയ്ക്ക്‌ മായയ്ക്ക്‌ വരാന്‍ സാധിക്കില്ല. 


